PART IV 
Private Advertisements and Miscellaneous Notifications 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 


വിജ്ഞാപനം 


ആർ. ഒ. സി . നം . 8335 / 99/ Mis- 1 . 


2006 ഒക്റ്റോബർ 5. 


- ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ 
ആക്ട് 1950 (XV ഓഫ് 1950 ) അനുസരിച്ച് സിദ്ധിച്ചിട്ടുള്ള 
പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് കാരായ്മ അവകാശം 
റദ്ദ് ചെയ്യുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 
നിന്നും പരസ്യം ചെയ്യുന്നതെന്തെന്നാൽ, 


-- തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലും 
ഭരണത്തിലും ഇരിക്കുന്നതും വർക്കല ഗ്രൂപ്പിൽപെട്ടതുമായ 

ഗഡ്- 1 തിരു വാ റാട്ടു കാവ് ദേവ സ്വ ത്തിലെ കാരായ്മ 
മേൽശാന്തി പ്രവർത്തി സംബന്ധിച്ചുള്ള ജോലികൾ നടത്തുന്ന 


നിർബന്ധിതമായ മാവേലിക്കര കുന്നം സരസ്വതി വിലാസം 
( വാരണകോട്ടില്ലം) കുടുംബത്തിലെ കെ . ഈശ്വരൻ നമ്പൂതിരി, 
തിരുവിതാംകൂർ കാരായ്മ റെഗുലേഷനിലെ വ്യവസ്ഥകൾക്കും 
നിബന്ധനകൾക്കും എതിരായി പ്രവർത്തിച്ചും പ്രവൃത്തി 
മുടക്കം വരുത്തുകയും ചെയ്തിരിക്കുന്നതിനാലും ടി ദേവസ്വ 
ത്തിലെ ശാന്തി ജോലിക്ക് ദൈനം ദിനം നിർവിഘ് നം 
നടത്തേണ്ട ചുമതലയിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിന് ഒഴിയാൻ 
നിവൃത്തിയില്ലാത്ത നിലയിലും ഡിപ്പാർട്ടുമെന്റ് ചുമതലയിൽ 
ആൾ ഏർപ്പെടുത്തി നടത്തി വരുന്നതും ആയത് അഭംഗുരം 

തുടരേണ്ടത് സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് അത്യന്താ 
പേക്ഷിതമാണെന്ന് കാണുന്നതിനാലും ഗ്രേഡ്-1 തിരുവാറാട്ടു 
കാവ് ദേവസ്വം മേൽശാന്തി പ്രവർത്തികൾ നടത്തുന്നതിന് 
അവകാശം സിദ്ധിച്ചിട്ടുള്ള ടി കാരായ്മ കുടുംബക്കാരുടേത് 
സംബന്ധമായ എല്ലാ അവകാശാധികാരങ്ങളും ടി ആക്ടിലെ 
28 ( 2) -ാം വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിനാൽ 
അവസാനിപ്പിച്ച് ദേവസ്വം ബോർഡ് ഉത്തരവായിരിക്കുന്നു . 
ഇത് സംബ ന്ധിച്ച് എന്തെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
വിജ്ഞാപന തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ആഫീ 
സിലേക്ക് രേഖാമൂലം തർക്കം കൊടുക്കേണ്ടതാണ്. 


ദേവസ്വം ബോർഡ് 
സെക്രട്ടേറിയറ്റ്, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 

സെക്രട്ടറി, 
തിരുവിതാംകൂർ 
ദേവസ്വം ബോർഡിനുവേണ്ടി. 


